Regn . No. KERBIL /2012/45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2012 


പി 


Reg . No. രജി. നമ്പർ 
KL/ TV( N )/634/2012 -14 


GOVERN 


കരൻ 


3 സർക്ക 


ക്കാർ 


EWMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


No. 1 


Vol. I | 
വാല്യം 1 | 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


6th November 2012 

2012 നവംബർ 6 
15th Karthika 1934 
1934 കാർത്തികം 15 


മാ 


നമ്പർ 


PART II 
Marine Department 


ലേല ദർഘാസ് പരസ്യം 


നമ്പർ എ2/ 429 / 2010 / എ . ഇ . ഇ .( സി ). 


2012 ഒക്ടോബർ 27. 


ലേല ദർഘാസ് പ്രമാണങ്ങൾ ലഭിക്കുന്ന തീയതിയും 
സമയവും 23- 11- 2012 മുതൽ 27 - 11-2012 ഉച്ചയ്ക്ക് ഒരു മണിവരെ. 

- ദർഘാസ് സമർപ്പി ക്കേണ്ട അ വ സാന തീയതിയും 
- സമയവും -- 27 -11- 2012 വൈകുന്നേരം 4 മണിവരെ. 


- കേരള ഗവർണ്ണർക്കു വേണ്ടി ബേപ്പൂരിലുള്ള ഹാർബർ 
എഞ്ചി നീ യ റിംഗ് നിർമ്മാണ ഉപ വി ഭാ ഗം അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ വിവരിക്കുന്ന ബേപ്പൂർ 
ഫിഷിംഗ് ഹാർബറിലെ സർക്കാർ വക കെട്ടിട ങ്ങ ൾ 
ലേല /ദർഘാസ് അംഗീക രിക്കുന്ന തീയതി മുതൽ ഒരു 
വർഷ ത്തേക്ക് കരാർ അടി സ്ഥാ ന ത്തിൽ ഏറ്റെടുത്തു 
നടത്തുന്നതിന് മുദ്രവച്ച മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് നമ്പർ - 9 / 2012 -13/ എ . ഇ . ഇ .( സി ) മുതൽ 
11/ 2012 -13 / എ . ഇ . ഇ .( സി ) വരെ. 

- അവകാശത്തിന്റെ വിവരണം - വിശ്രമമുറികൾ നമ്പർ 
1, 10, 16 (3 എണ്ണം). 

- അട ങ്കൽ തുക ( ഒരു വർഷ ത്തേ ക്ക് ) - - 16, 320 
( ഒരു വിശ്രമ മുറിക്ക്). 


- ലേല തീയതിയും സമയവും സ്ഥലവും - 28 - 11- 2012 
രാവിലെ 11 മണി, ഹാർബർ എഞ്ചിനീയറിംഗ് നിർമ്മാണ 
ഉപവിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയം, ബേപ്പൂർ. 

- ദർഘാസിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ 
അ സി സ്റ്റന്റ് എക്സ് സി ക ട്ടീവ് എഞ്ചിനീയറുടെ പേരിൽ 
മാറാവുന്ന പ്രകാരമുള്ള നിരതദ്രവ്യം അംഗീകൃത ബാങ്കിൽ 
ഡിമാന്റ് ഡ്രാഫ്റ്റായി ഒടുക്കി 100 വിലയുള്ള മുദ്രപ്രതത്തിൽ 
ഒപ്പു വെച്ച പാഥ മിക കരാർ സഹിതം ദർഘാസ് 
സംബന്ധമായ വിവരങ്ങൾ ആലേഖനം ചെയ്ത് സീൽ വെച്ച 
കവറിൽ ദർഘാസ് സമർപ്പിക്കേണ്ടതാണ്. ദർഘാസ് ഫോറങ്ങൾ 
ഹാർബർ എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ സബ് ഡിവിഷൻ, 
ബേപ്പൂർ ആഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 

- ലേല ത്തിനും ദർഘാസിനും പ ത്യേകം ഫോറം 
വാങ്ങേണ്ടതും നിരതദ്രവ്യം ഡിമാന്റ് ഡ്രാഫ്റ്റായി നൽകേണ്ട 
-- തു മാ ണ്. ലേല ത്തിൽ പങ്കെ ടു ക്കു വാൻ ആഗ്രഹിക്കുന്ന 
വ്യക്തി ക ൾ ലേല സ മ യ ത്തിന് 1/2 മണിക്കൂർ മുൻ പ് 


നിരതദ്രവ്യം - 1,000 (ഓരോന്നിനും). 

ദർഘാസ് പ്രമാണത്തിന്റെ വില - 300 + വാറ്റ്+ സെസ്സ് 
(ഓരോന്നിനും). 


1st Nov, 2011) 


MARINE DEPARTMENT 


122 


തിരിച്ചറിയൽ രേഖ , ലേലച്ചീട്ട് എന്നിവ ഹാജരാക്കി ലേലത്തിൽ 
പങ്കെടുക്കാവുന്നതാണ്. പൊതുലേലം നടത്തിയശേഷം ലഭ്യമായ 
ദർഘാസുകൾ തുറന്നു പരിശോധിക്കുന്നതും ലേലത്തിലോ/ 
ദർഘാ സിലോ ഏതിലാണ് കൂടു തൽ തുക വാഗ്ദാനം 
ചെയ്യുന്നത് ആ തുകയ്ക്ക് പ്രസ്തുത വ്യക്തിയുടെ പേരിൽ 
അവകാശം താൽക്കാലികമായി ഉറപ്പിക്കുന്നതുമായിരിക്കും. 
ലേലം/ ദർഘാസ് ഉറപ്പിക്കുന്നതായ സമയത്ത് ലേലം/ ദർഘാസ് 
ലഭിച്ച വ്യക്തി ക്വാട്ട് ചെയ്ത തുകയുടെ 20 %- ൽ കുറയാത്ത 
തുക ഈ ആഫീസിൽ ഒടുക്കേണ്ടതാണ്. 


ദിവസം അവധിയായി വന്നാൽ അടുത്ത പ്രവൃത്തി ദിവസം 
ലേലം നട ക്കു ന്ന താ യി രിക്കും. കേരള പൊതു മ രാ മത്ത് 
വകു പ്പിന്റെ ലേല / ദർഘാസ് അ നു സ രി ച്ചുള്ള എല്ലാ 
വ്യവസ്ഥകളും ഇതിനും ബാധകമായിരിക്കും. 

ദർഘാസ്/ ലേല സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ 
ഈ ആഫീസിൽനിന്നും പവ്യത്തി ദിവസ ങ്ങ ളിൽ 
അന്വേഷിച്ചറിയാവുന്നതാണ്. 


- ലേല ദർഘാസുകൾ ഏതുസമയത്തും കാരണം കൂടാതെ 
റദു ചെയ്യുവാനോ മാറ്റി വെ യ് ക്കു ന്ന തിനോ അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് അധികാ ര മു ണ്ടാ യി രി 
ക്കുന്നതാണ്. ഏതെങ്കിലും കാരണവശാൽ ലേല ദർഘാസ് 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
തുറമുഖ എഞ്ചിനീയറിംഗ് 
നിർമ്മാണ ഉപവിഭാഗം, 
ബേപ്പൂർ, കോഴിക്കോട്- 15 . 


( ഒപ്പ്) 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 

എഞ്ചിനീയർ . 


